Kerala Gazette No. 26 dated 24th June , 2008. 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


- വിജ്ഞാപനം 


നമ്പർ 3190/ ലെജിൻ3 / 2008 / ലെജി. 


തിരുവനന്തപുരം, 2008 ജൂൺ 24. 


കേരള നിയമ സഭയുടെ നട പടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം , 2008 - ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ബിൽ, 
ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഡോ . എൻ. കെ . ജയകുമാർ, 

സെക്രട്ടറി. 


G , 507/ 08 /DTP. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 188 


2008 - ലെ കേരള ചുമട്ടു തൊഴിലാളി ( ഭേദഗതി) ബിൽ 


1978- ലെ കേരള ചുമട്ടു തൊഴിലാളി ആക്ട് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . 1978 - ലെ കേരള ചുമട്ടു തൊഴിലാളി ആക്ട്, ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ അമ്പത്തിഒൻപതാം സംവത്സരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2008- ലെ കേരള ചുമട്ടു 
തൊഴിലാളി ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

( 2 ) ഇത് 2008, ഏപ്രിൽ 18 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


| 2. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്ടിലെ 
( 1980 - ലെ 20) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 
18 -ാം വകുപ്പിൽ, 


(1) (1) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 


- "(1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനംവഴി, സംസ്ഥാനത്തെ ഓരോ റവന്യൂ 
ജില്ലയ്ക്കും ഒരു കമ്മിറ്റിയെ നിയമിക്കാവുന്നതും, ബോർഡിന്റെ ശുപാർശയിന്മേൽ, 
ഏതെങ്കിലും വ്യാവസായിക ഠൗൺഷിപ്പിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും പ്രദേശത്തോ 


അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രാധാന്യമുള്ള മറ്റു പ്രത്യേക പ്രദേശങ്ങളിലോ ആക്റ്റം 
സ്കീമും പ്രകാരം കമ്മിറ്റിയുടെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ 
നിർവ്വഹിക്കുന്നതിനും വേണ്ടി വിജ്ഞാപനത്തിൽ വിനിർദ്ദേശിക്കാവുന്ന അങ്ങനെയുള്ള 
പേരിൽ അറിയപ്പെടുന്ന ആ പ്രദേ ശ ങ്ങളെ സംബന്ധിച്ച് അവർക്ക് യുക്തമെന്ന് 
തോന്നുന്നത് പ്രത്യേക കമ്മിറ്റികളെ നിയമിക്കാവുന്നതാണ്: 


എന്നാൽ ഏതെങ്കിലും പ്രത്യേക കമ്മിറ്റി നിയമിക്കപ്പെടുമ്പോൾ, റവന്യൂ ജില്ലയ്ക്ക 
വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ, പ്രത്യേക കമ്മിറ്റിയുടെ പ്രദേശത്തിനുള്ളിലെ 
അധികാരിതയുടെ പ്രയോഗം അവസാനിക്കുന്നതാണ്. 


- ( 2) ( 5) - (6 ) - ഉപവകുപ്പുകളിൽ “കൺവീനർ എന്ന വാക്കിനു പകരം, 
“ ജില്ലാ സെക്രട്ടറി?” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 3. 19 എ . എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ.- പ്രധാന ആക്ടിലെ 19 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


“19 എ . ഉപദേശക കമ്മിറ്റിയുടെ നിയമനം. - (1) ബോർഡിന്, ഒരു റവന്യൂ 
ജില്ലയിലെ ഏതൊരു പ്രദേശത്തും ആ പ്രദേശത്തെ സംബന്ധിച്ചുള്ളഏതെങ്കിലും 
കാര്യത്തിൽ കമ്മിറ്റിയെ ഉപദേശിക്കുന്ന ആവശ്യത്തിലേക്കായി ആവശ്യമുണ്ടെന്ന് 
കാണുന്നയത്ര ഉപദേശക കമ്മിറ്റികൾ രൂപവൽക്കരിക്കാവുന്നതാണ്. 


( 2 ) ( 1) -ാം ഉപ വകുപ്പ് പ്രകാ രമുള്ള ഓരോ ഉപ ദേ ശക കമ്മിറ്റി യിലും 
ബോർഡിനാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏഴ് അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതും 
അവരിൽ മൂന്ന് പേർ വീതം തൊഴിലുടമകളെയും ചുമട്ടുതൊഴിലാളികളെയും പ്രതിനിധീ 
കരിക്കുന്നവരും ഒരാൾ ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനും ആയിരിക്കേണ്ടതുമാണ്. 


- (3 ) ( 2) -ാം ഉപവകുപ്പ് പ്രകാരം നാമ നിർദ്ദേശം ചെയ്യപ്പെട്ട ബോർഡിലെ 
ഉദ്യോഗസ്ഥൻ അതിന്റെ കൺവീനർ ആയിരിക്കേണ്ടതാണ്. 


( 4) ഉപദേശക കമ്മിറ്റിയിലെ അംഗങ്ങളുടെഔദ്യോഗിക കാലാവധിയും 
ഉപദേശക കമ്മിറ്റിയുടെ ജോലി നിർവ്വഹണ വും , കാലാകാലങ്ങളിൽ, ബോർഡ് 
തീരുമാനിക്കുന്ന പ്രകാരം ആയിരിക്കേണ്ടതാണ്. ”. 


4. നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിടുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥ . പ്രധാന 
ആക്റ്റിലോ അതിൻ കീഴിലു ണ്ടാക്കിയ ഏതെങ്കിലും ചട്ടത്തിലോ പദ്ധതിയിലോ 
എന്തുതന്നെ വിപരീതമായി അടങ്ങിയിരുന്നാലും, 2008- ലെ കേരള ചുമട്ടു തൊഴിലാളി 
( ഭേ ദ ഗ തി ) ആക്റ്റ് പാബ ല്യ ത്തിൽ വന്ന തീയ തി ക്കു ശേഷം ഉടൻതന്നെ 


ഈ ആക്റ്റിനാൽ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള പ്രധാന ആക്ടിലെ 18 -ാം വകുപ്പ് 
അനുസരിച്ച് സർക്കാരിന് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാവുന്നതും അപ്രകാരമുള്ള 
പുനഃസം ഘട നയിന്മേൽ ഈ ആക്റ്റ് പ്രാബല്യത്തിൽ വന്ന തീയതിക്ക് മുൻപ് 
രൂപവൽക്ക രിക്ക പ്പെട്ട നില വിലുള്ള എല്ലാ കമ്മിറ്റികളും പിരിച്ചു വിടപ്പെട്ട തായി 
കരു ത പ്പെ ടേ ണ്ട തും , ഒരു റവ ന്യൂ ജി ല്ല യിലെ നില വിലുള്ള കമ്മിറ്റി കൾ 
നിർവ്വഹിച്ചിരുന്നതോ അല്ലെങ്കിൽ വിനിയോഗിച്ചിരുന്നതോ ആയ എല്ലാ അധികാരങ്ങളും 
ചുമതലകളും ഈ ആക്റ്റിലെ വ്യവസ്ഥകളനുസരിച്ച് റവന്യൂ ജില്ലയിൽ പുനഃസംഘടി 
പ്പിക്കപ്പെട്ട യഥാക്രമമുള്ള കമ്മിറ്റികൾക്ക് കൈമാറ്റം ചെയ്തതായി കരുതപ്പെടേണ്ടതാണ്. 


5. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2008 - ലെ കേരള ചുമട്ടു തൊഴിലാളി ( ഭേദഗതി) 
ഓർഡിനൻസ് ( 2008 - ലെ 14 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത 
ഏതെങ്കിലും നടപടിയോ, ഈ ആക്ട് പ്രകാരം ഭേദഗതി ചെയ്ത പ്രകാരമുള്ള പ്രധാന 
ആക്ട് പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 


കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ 17 - 2 - 2007 - ൽ ചേർന്ന യോഗത്തിൽ 
നില വിലുള്ള സമിതികളുടെ എണ്ണം 34 - ൽ നിന്നും 14 ആയി ചുരുക്കണമെന്നും 
ബോർഡിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് മറ്റു സമിതികളെ സബ്- ഓഫീസു 
കളായി നിലനിർത്തണമെന്നും സർക്കാരിനോട് ശുപാർശ ചെയ്യുന്ന ഒരു പ്രമേയം 
പാസ്സാക്കുകയും ഇതിലേക്കായി, 1978 - ലെ കേരള ചുമട്ടു തൊഴിലാളി ആക്ടിലെ 
18 - 19 - വകു പ്പു ക ളിൽ ആ വ ശ്യ മായ ഭേദ ഗതി വരു ത്ത ണ മെന്ന് ചീഫ് 
എക്സിക്യൂട്ടീവ് അപേക്ഷിക്കുകയും ചെയ്തു . 


സർക്കാർ ഇക്കാര്യം പരിശോധിക്കുകയും പുതിയതായി രൂപീകരിച്ച കൊച്ചിൻ 
പോർട്ട് ട്രസ്റ്റ് ഏര്യാ കമ്മിറ്റി ഒഴികെ നിവിലുള്ള 34 തദ്ദേശ കമ്മിറ്റികളെ മാറ്റി 
പകരം 14 ജില്ലാ കമ്മിറ്റികളെ, അതായത് ഓരോ റവന്യൂ ജില്ലയ്ക്കും ഓരോന്നുവീതം 
കൊണ്ടുവരുന്നതിനും സർക്കാരിന്, അങ്ങനെ ചെയ്യുന്നത് ആവശ്യമാണെന്നു തോന്നുന്ന 
ഏത് പ്രദേശത്തും, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഏര്യായിലെന്നപോലെ, പ്രത്യേക കമ്മിറ്റികളെ 
നിയമിക്കാൻ അധികാരം നൽകുന്നതിനും, എന്നാൽ ബന്ധപ്പെട്ട റവന്യൂ ജില്ലയ്ക്കുവേണ്ടി 
നിയ മിക്ക പ്പെട്ടിട്ടുള്ള കമ്മിറ്റിക്ക് പ്രത്യേക കമ്മിറ്റിയുടെ പദേ ശ ങ്ങൾക്കുള്ളിലെ 
അധികാരിത ഉണ്ടായിരിക്കുന്നതല്ലാത്ത വിധത്തിൽ ആക്റ്റ് ഭേദഗതി ചെയ്യുന്നതിന് 


തീരുമാനിച്ചു . ഒരു റവന്യു ജില്ലയിലെ ഏതെങ്കിലും പ്രദേശത്തേക്ക് ആ പ്രദേശത്തെ 
ഏതെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് കമ്മിറ്റിയെ ഉപദേശിക്കുന്നതിന് ആവശ്യമെന്നു 
തോന്നുന്ന ഉപദേശക കമ്മിറ്റികളെ നിയമിക്കുന്നതിനുവേണ്ടി പുതിയതായി ഒരു വകുപ്പ് 
അതായത്, 19 എ എന്ന വകുപ്പുകൂടി ഉൾപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു . 


- സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും മേൽപ്പറഞ്ഞ നിർദ്ദേശ 
ങ്ങൾക്ക് ഉടൻ പ്രാബല്യം നൽകേണ്ടതിനാലും 2008 - ലെ കേരള ചുമട്ടു തൊഴിലാളി 
( ഭേദഗതി) ഓർഡിനൻസ് (2008 - ലെ 14) കേരള ഗവർണ്ണർ 2008, ഏപ്രിൽ 18 -ാം തീയതി 
വിളംബരപ്പെടുത്തുകയും ആയത് 2008, ഏപ്രിൽ 18 -ാം തീയതിയിലെ 777 -ാം നമ്പർ 
കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 


2008 - ലെ 14 -ാം നമ്പർ ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ 
ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


-- ധനകാര്യ മെമ്മോറാണ്ടം 


- ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


പി. കെ . ഗുരുദാസൻ. 


G. 507/08/DTP. 


